Beg. No. KL /TV/ 12 


e 
Government of Kerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHOQIY 


20th December 1978 
Vol. XXII) Trivandrum , Wednesday , 

No. 810 
29th Agrahayana 1900 


- 


GOVERNMENT OF KERALA 


Public Works (D ) Department 


NOTIFICATION 


No.49829 /D3/ 78/PW. 


Dated , Trivandrum , 16th December 1978 . 


Whereas in exercise of the powers conferred by clause (1 ) of article 258 
of the constitution , the President has in notification No. 2/4/1963 Judl. II 
dated 31-5-1963 entrusted the Government of Kerala with their consent the 
functions of the Central Government under the Kerala Land Acquisition Act, 
1961 (Act 21 of 1962) in relation to the Acquisition of lands for the purpose of 
the Union in the Kerala State ; 

And whereas it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to le needed , for a 
public purpose to wit for the improments to the road from Vettimurichakotta 
to Manacaud, notice to that effect is hereby given to all whon it may concern , 
in accordance with the provisions of section 3 ( 1) of the said Act. 


ഭരണഘടന . 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി, യു ബണിയൻ ആവശ്യങ്ങൾക്കായി 
കേരള സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിടത്തോളം 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (196 2 - ലെ 21 -ാം ആക്ററ്) 
പ്രകാരം കേന്ദ്രഗവൺമെൻറിൻറ 

(പ്രവൃത്തികൾ 31-5-1963 എം തീയതി 
യിലെ 2/4/63 Judl. II-ാം നമ്പർ പരസ്യപ്രകാരം കേരള ഗവൺമെൻറിനെ 
ആ ഗവൺമെൻറിൻറെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും. 
33/ 4617/ MC 


t 


താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
ക്കാര്യത്തിന്, അതായത് വെട്ടിമുറിച്ച കോട്ട 

മുതൽ 

മണക്കാടുവരെയുളള 
റോഡിന്റെ വീതികൂട്ടുന്നതിനും, വളവു നിവർത്തുന്നതിനും ആവശ്യമുണ്ടെന്നോ, 
ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള ഗവൺമെൻറിന് തോന്നുന്നതിനാലും 
അതിനുളള നോട്ടീസ അതു സംബന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി 
ആക്ററ് 3 ( 1) എന്ന വകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ നൽകി 
യിരിക്കുന്നു . 


SCHEDULE 


District . --Trivandrum 


Taluk. --- Trivandrum . 


Sl.No. 


Sy.No. 


Village 


Remarks 


Extent 
Are , Sq . m . 


1 
2 
3 
4 
5 


7/2 
7 / 2-1 
7/2-3 
7/1 
32 
48 
173 
174 


Part 
do . 
do . 
do . 


Muttathara 

do . 
do . 
do . 
do . 

do . 
Iranimuttom 

do. 


09 
04 
04 
07 
02 
12 
14 
03 


51 
75 
75 
69 
02 
14 
97 
24 


do. 


7 
8 


do . 
do . 
do . 


By order of the Governor, 
P. V. RAMACHANDRAN NAIR , 
Joint Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1978. 


Reg . No. KL | rv|12 


Government of Kerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


20th December 1978 
Vol. XXIII] Trivandrum , Wednesday, 

29th Agrahayana 1900 


[ No. 812 


ERRATUM 


NoriCE UNDER SECTION 9 ( 5 ) OF THE K.L.A. Act, 1961 

( Acr 21 of 1962 ) 
No. A44.186/744. 

8th December, 1978 . 


The schedule of properties in notice No. C - 171 /72 dated 19-10-1973 of the 
Special Tahsildar, L.A. (N.H ), Chavara published at page 1 of Gazette 
Extraordinary No. 1082 dated 26-10-1973 relating to the acquisition of lands 
for the development of N.H.47 from the Village Chavara in Karunagappally 
Taluk may be read as corrected below : 
കരുനാഗപ്പളളി താലൂക്കിൽ 

വില്ലേജിൽനിന്നും നാഷണൽ 
47 - ൻറ വികസനത്തിനുവേണ്ടി ഭൂമി പൊന്നും വിലയ്ക്ക് 
എടുക്കുന്നതു സംബന്ധിച്ച്, ചവറ നാഷണൽ 

പൊന്നുംവില 
സ്പെഷ്യൽ തഹശീൽദാർ 19-10-1973 - ൽ സി . 171112 -ാം നമ്പരായി 
26-10-1973 - ലെ 1 0 82 -ാം നമ്പർ 

ഗസററിൽ 1 -ാം 
പേജിൽ | (പ്രസിദ്ധം ചെയ്തിരുന്ന നോട്ടീസിലെ വസ്തുവിവരപ്പട്ടിക 
താഴെ കാണും( പകാരം തിരുത്തി വായിക്കേണ്ടതാണ്. 

33/4633 / MC 


ഹവ് 


ഹെവി 


അസാധാര ണ 


Particulars of Land 


Village. - Chavara. 


District.-- Quilon . 
Taluk. - Karunagappally. 

( Block No. 19 Chavara.) 

For 
Survey No. 

Extent 
Are . Sqm . 


2365/2 
2368/4 
2368/5 


6.77 
0. 34. 
3. 45 


Read 


2365/2 
2368/4 
2368/5 


6.83 
0.32 
3.42 


V. SIVARAJ, 
Spl. Tahsildar for L.A. ( N.H ). 


Quilon . 


Explanatory Note 
( This does not form part of the notification , but intended to note the 
general purport.) 

On further verification it was found that there was discripancy in the 
extent of lands in the above survey numbers. The above notification is to 
correct the discripancies. 


വിശദീകരണ കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിൻറ ഭാഗമല്ല . 

എന്നാൽ അതിൻറ 

പൊതു 
ഉദ്ദേശത്തെ സൂചിപ്പിച്ചുകൊണ്ടുളളതാകുന്നു ). 

വീണ്ടും നടത്തിയ പരിശോധനയിൽ മേൽപ്പറ ഞ്ഞ സർവ്വേ നമ്പരു 
കളിൽ വിസ്തീർണ്ണത്തിന് വ്യത്യാസം ഉളളതായി കാണപ്പെട്ടു : 

മേൽ 
കാണിച്ചിട്ടുളള വിജ്ഞാപനം ഈ വ്യത്യാസം ശരിപ്പെടുത്തുന്നതിനാണ്. 


PRINTED AND PUBLISIIED BY THE S.G.P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1979, 


